Government of Kerala 
- കേരള സർക്കാർ 

2011 


| Reg . No. രജി. നമ്പർ 
KL /TV ( N )/12 / 2009- 2011 


GOVERN 


കൾe 


SRALA 


രള സർക്ക 
WMENT OF KO 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


1 


Vol. LVI 
വാല്യം 56 


THIRUVANANTHAPURAM , TUESDAY 
- തിരുവനന്തപുരം, ചൊവ്വ 


2nd August 2011 

2011 ആഗസ്റ്റ് 2 
11th Sravana 1933 
| 1933 ശ്രാവണം 11 


No . 1 31 
നമ്പർ 


PART III 


Industries Department 


ക്ലെയിം നോട്ടീസ് 


ക്ലെയിം നോട്ടീസ് 


നമ്പർ ലിക്വിഡേറ്റർ / 50 / 11 . 


- 2011 ജൂൺ 30 . 


-- നമ്പർ ജെ . സി. ഐ . /എൽ/ 5 / 11. 


2011 ജൂൺ 20 . 


പത്തനംതിട്ട ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ 
മാനേജരുടെ 27 - 1 - 2011 - ലെ ഡി / 1348 / 2009 -ാം നമ്പർ ഉത്തരവ് 
പ്രകാരം സെന്റ് മേരീസ് വനിതാ വ്യവസായ സഹകരണ 
സംഘം ലിമിറ്റഡ് നമ്പർ S. IND (PTA )- 50 വാഴമുട്ടം ഈസ്റ്റ്പി. ഒ. 
എന്ന സംഘത്തിന്റെ ലിക്വിഡേറ്ററായി ഈ ആഫീസിലെ 

കൈത്തറി സൂപ്പർവൈസറെ നിയമിച്ചിട്ടുള്ളതും 25 - 6 - 2011 
മുതൽ ലിക്വിഡേറ്റർ സംഘത്തിന്റെചുമതല ഏറ്റെടുത്തിട്ടുള്ളതുമാണ്. 

- ആകയാൽ ടി സംഘത്തിൽ നിന്നും ഏതെങ്കിലും 
ഇനത്തിൽ തുകകൾ കിട്ടുവാനുള്ള വ്യക്തികളോ 
സ്ഥാപനങ്ങളോഉണ്ടെങ്കിൽ ഈ പരസ്യത്തീയതി മുതൽ 60 
ദിവസത്തിനകം അ വരവർക്ക് ലഭിക്കാനുള്ള തുകയുടെ 
വിശദവിവരം ലിക്വിഡേറ്ററെ രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 
ടി തീയതിക്കുശേഷം ഉന്നയിക്കുന്ന യാതൊരു വിധ 
അവകാശങ്ങളോ ബാദ്ധ്യതകളോ പരിഗണിക്കുന്നതല്ല. 
എന്നുള്ള വിവരം അറിയിച്ചുകൊള്ളുന്നു . 


വയനാട് ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജരുടെ 
9 - 6 - 2 011 - ലെ നമ്പർ ഡി / 29 04/ 2 000 ഉത്തരവ് പ്രകാരം 
ഒഴക്കോടി ഗിരിജൻ ബിക് സ് വർക്കേഴ്സ് വ്യവസായ 
സഹകരണ സംഘം എസ്. ഇൻഡു . ( ഡബ്ളൂ ) 20 , 
വിമല നഗർ പി . ഒ . എന്ന സംഘത്തിന്റെ പ്രവർത്തനം 
നിർത്തൽ ചെയ്ത മാനന്തവാടി താലൂക്ക് വ്യവസായ 
ആഫീസിലെ ജൂനിയർ സഹകരണ ഇൻ സ് പെക്ട 
പ്രസ്തുത സംഘത്തിന്റെ ലിക്വിഡേറ്ററായി നിയമിച്ചിട്ടുള്ള 
താകുന്നു . 

- ടി സംഘത്തിൽ നിന്നും ആർക്കെങ്കിലും എന്തെങ്കിലും 
തുക ലഭിക്കാനുണ്ടെങ്കിൽ ആ വിവരം ഈ നോട്ടീസ് 
പരസ്യപ്പെടുത്തുന്ന തീയതി മുതൽ രണ്ടു മാസത്തിനകം 
ലിക്വിഡേറ്ററായ എന്നെ നേരിട്ടോ ചുമതലപ്പെട്ട ഏജന്റ് 
മുഖാന്തിരമോ രേഖാമൂലം അറിയിക്കണമെന്നുള്ള വിവരം 
ഇതിനാൽ എല്ലാ സംഘങ്ങളെയും ഇടപാടുകാരെയും 
പൊതുജനങ്ങളെയും അറിയിക്കുന്നു . 


ജില്ലാ വ്യവസായ കേന്ദ്രം, 
പത്തനംതിട്ട . 


(ഒപ്പ്) 
ലിക്വിഡേറ്റർ. 


താലൂക്ക് വ്യവസായ ഓഫീസ്, 
- മാനന്തവാടി. 


( ഒപ്പ്) 
ലിക്വിഡേറ്റർ. 


